GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg. No, രജി, നമ്പർ 
KILTV ( N ) 122006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

4th March 2008 
Thiruvananthapuram , Tuesday 

2008 മാർച്ച് 4 
തിരുവനന്തപുരം, ചൊവ്വ 

14thPhalguna1929 
1929 ഫാൽഗുനം 14 


Vol. LIII 
വാല്യം 53 


No. 


നമ്പർ 


PART III 
Police Department 


ല പരസ്യം 


നമ്പർ ജി - 5/66753 2006(ററി. സി . 

2008 ഫെബ്രുവരി 7 . 


തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക 
ഉചിതമെന്ന് തോന്നുന്നപക്ഷംയാതൊരു മുന്നറിയിപ്പും 
കൂടാതെ ലേലം നീ ർത്തിവയ്ക്കുന്നതിനും അസ്ഥിക 
പ്പെടുത്തുന്നതിനുമുളള അധികാരം ഉണ്ടായിരിക്കും, 

- വേല ത്തിന്റെ വിവരം 
കെട്ടിടം = പഴയ നോം പോലീസ് സ്റേഷ ൻ 

- കെട്ടിടം 
നിരത വം - 1,500 രൂപ . 
ലേലം വിളിക്കുന്ന സ്ഥല - എ . ആർ ക്യാമ്പ്, 
ലേല തീയതി- 15 - 3-2008 

ലേല സമയം - രാവിലെ 11 മണി. 
പോലീസ 

- ( ഒപ്പ് ) 
ക നമ്മീഷണiാഫീസ 

ഡെപി പാലാ സ 
തിരുവനന്തപുരംസിറ്റി. 

കമ്മീഷണർ . 


തിരുവനന്തപുരം സിറ്ററീ പോലീസ്കമ്മീഷണറുടെ 
കീഴിലുളളതും നേമ ത്ത് സ്ഥിതി ചെയ്യുന്നതുമായ 
പഴയ നേമം പോലീസ് സannഷൻ കെട്ടിടം 
പരസ്യമായി ലേലം ചെയ്ത തല കൊടുക്കുന്നതാണ്. 
ലേ ലാത്തി ൽ പങ്കെടുക്കുവാൻ ആ ഗ ഹി ക്കു ന്നവർ 
ലേലദിവസം കൃത്യസമയത്ത് ലേല സ°ഥലത്ത്ഹാജരാ 
ക ണ്ടതും 1 ,500 രൂപ തിരുവനന്തപുരം സിറി 
പോലീസ് കമ്മീഷണറുടെ പേരിൽ നിരത വ്യ 
കെട്ടി വയ ാ . ലേലം കഴിഞ്ഞാലുടന് 
കുടുതൽ തുക യ ക ലേലം കൊളളുന്നയാൾക്ക് ലേലം 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതാണ്. ലേലം നഷട 
പ്പെട്ടവർക്ക് നിരതവ്യം തിരിച്ച് നൽകുന്നതാണ്. 
ലേലം സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ ലേലത്തുകമുഴു 
വനും ( നിരത ( വ്യം ഒഴികെ) 12 . 5 % വില്പ ന 
നികുതിയും ചേർത്ത് ലേല സ് ഥലത്തുവച്ചുതന്ന 
അടയം കണ്ടതും സിററി പോലീസ് കമ്മീഷണറുടെ 
ഉത്തരവ് കിട്ടുന്ന മുറയ്ക കെട്ടിടം സ്വന്തം 
ചെലവിൽ പൊളിച്ച് മാറമാണ്, 
| പതുത നീ ബന ധനകൾക്ക് വിപരീതമായി ലേലം 
കൊണ്ടയാൾ നിലകൊളളുകയാണെങ്കിൽ ഭിയാൻ അടച്ച 
നിരത വ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
കെട്ടിടം പുനർലേലംചെയ്യുന്നതുമായിരിക്കും പുനർ 
ലേലത്തിന് സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിന്മുൻ 
ലേലക്കാരൻ ഉത്തരവാദ യായിരിക്കുന്നതും നഷ്ടസംഖ്യ 
ടിയാന് നിന്നും ഈടാക്കുന്നതാണ്. 


ലേലപ്പരസ്യം 
നമ്പർ ജി2- 72278/ 2007 എം എ •, 


2008 ജനുവരി 31 . 


-- മലപ്പുറം ജില്ലാ പോലീസ് സൂപ നിൻറ് 
അധീനതയിലുള്ള വv14 കവ് പോലീസ് സanഷൻ 
പഴയ സമാ റൂം 2008 മാർച്ച് മാസം 11-ാം തീയാതീ 
പകൽ 11 മണി വ ഴ ി ക ട വ 0 0 1 0 2 1 സ 
സ് റേഷനിൽവച്ച് പരസ്യമായി ലേലംചെയ്ത 


വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആ ( ഗ ഹ | ഇ എ ന്ന വ ർ ലേലസ്ഥ ലത്ത് നേരിട്ട 
ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കുർ 
മുമ്പ് 500 (അഞ്ഞുറ" രൂപ് മാത്രം നിരത്രവ്യ 
കെട്ടിവയ്ക്കേണ്ടതാണ്. 

- കൂടാതെ മാർച്ച് മാസം 10-ാം തീയതി 5 മ ണിമ 
മുമ്പായി കിട്ടത്തക്കവണ്ണം സീൽ ചെയ്ത കവറിൽ 
നിശ്ചിത നിരതദ്രവ്യത്തിനുളള ഡിമാൻറ് ( ഡാഫഷന 
സഹിതം ടെണ്ടറുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമാ 
സമർപ്പിക്കാവുന്നതുമാണ്, 

- ലേല സമയത്ത് ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ 
തുക കാണിക്കുന്നആൾക്ക് ലേലം ടെണ്ട, താൻ മാലിക 
മായി ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ടെണ്ടർ 
തുകയുടെ പകുതിസംഖ്യ ( നികുതി ഉൾപ്പെടെ) 
അ 5 പ് 0 0 ക്ക ണ്ട ത പ • ബാക്കി സംഖ്യ ലേലം ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവുകിട്ടി 7 ദിവസത്തിനകം 

ടവാണതും കെട്ടിടം സ്വന്തം ചെലവിൽ 10 
ദിവസത്തിനുളളിൽ മാറു മുതലുകൾക്ക് കേടുപാടുകൾ 


വരാതെ ന പ 0 0 1 | 1 1 1 0 0 0 1 ത ി ന ര ണ , ഭി 
നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ഭിയാൻ അടച്ച 
മൊത്ത , സംഖ്യ സർക്കാരിലേക്ക് മുതൽ കുട്ടുന്നതും 
പുനർലേലം നടത്തി ആയതിലുളള നഷം ആദ്യ വ 
ക്കാരനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും. പുനർ 
ലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ടിയാന അത്തതിൽ 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല , 

-- യാതൊരു കാരണം കാണിക്കാതെ ലേലംമാറി 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ഉപ 
അധികാരം മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന 
2 ഇe 1 0 1 0 1 0 ? , സർക്കാർ വകുപ്പുകളിൽ 
നിലവിലുളള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


ജില്ലാ പോലീസ്ഓഫീസ്, 

( ഒപ്പ് ) 
മലപ്പുറം, 

ജി ാ പോലീസ്സൂപ , 


